Government of Kerala 
കേരള സർക്കാർ 

2010 


| Reg . No . രജി. നമ്പർ 
KL/ TV ( N )/ 12/2009 -2011 


ാ 


ം 


സ 


YVENT OF KEY 


എ 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


No . 


23rd February 2010 
2010 ഫെബ്രുവരി 23 
4th Phalguna 1931 
1931 ഫാൽഗുനം 4 


THIRUVANANTHAPURAM , 
TUESDAY തിരുവനന്തപുരം, 

- ചൊവ്വ 


വാല്യം 55 


നമ്പർ 


ഡിവിഷൻ, കോട്ടയം. ( കേരള ഗവർണ്ണർക്കുവേണ്ടി). 

ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം, ( ഒപ്പ്) 
പെരിയാർ ടൈഗർ റിസർവ് ഈസ്റ്റ് ഡിവിഷൻ 

പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ 

തേക്കടി. 
- തേക്കടി, ഇടുക്കി 

( പ്രാജക്ട് ടൈഗർ). 
ദർഘാസ്/ ലേലപ്പരസ്യം 
നമ്പർ റ്റി - 1862 /2009. 

2010 ഫെബ്രുവരി 8. 

- പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ, തേക്കടി 
പെരിയാർ ടൈഗർ റിസർവ് ഈസ്റ്റ് ഡിവിഷൻ, തേക്കടി 

ദർഘാസ് പരസ്യം 
ഡപU ടി . ഡ യ റ ക് ടാർ ( പാ ജക്ട് ടെഗർ) - ടെ നമ്പർ എ - 5491/ 2009 . 

2010 ഫെബ്രുവരി 8. 
അധീനതയിൽ തേക്കടി ബോട്ട് ലാൻഡിംഗിൽ സൂക്ഷിച്ചിരിക്കുന്ന 
ഉപയോഗയോഗ്യമല്ലാത്തതും തടികൊണ്ട് നിർമ്മിച്ചതും ഡീസൽ പെരിയാർ ഈസ്റ്റ് ഡിവിഷനിലെ തേക്കടി റെയിഞ്ചിൽ 2009 - 10 
എഞ്ചിൻ ഘടിപ്പിച്ചതുമായ രണ്ട് യാത്രാബോട്ടുകൾ 2010 മാർച്ച് സാമ്പത്തികവർഷം താഴെ ചേർത്തിരിക്കുന്ന സിവിൽ ജോലി ഏറ്റെ 
മാസം 25 -ാം തീയതി രാവിലെ 11 മണിക്ക് പ്രസ്തുത ടുത്ത് നടത്തുന്നതിന് മത്സരാടിസ്ഥാനത്തിലുള്ള ദർഘാസുകൾ 
ഓഫീസിൽ വച്ച് നിലവിലുള്ള ദർഘാസ്/ ലേല നിയമങ്ങൾക്കും താഴെ 

പറയുന്ന 

സമ യ പ രി ധിക്കു ള്ളിൽ 
വ്യവസ്ഥകൾക്കും വിധേ യ മായി പരസ്യമായി ലേലവും പൊതു മ രാ മത്ത് വകു പ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടു ള്ള തും , 
ദർഘാസുംവഴി വിൽപ്പന നടത്തുന്നതാണ്. ബോട്ടുകളുടെ രജിസ്ട്രേഷൻ ഇപ്പോൾ നിലവിലുള്ളതുമായ എ , ബി , സി , ഡി 
അളവുകളും മറ്റ് വിവരങ്ങളും ടെണ്ടർ / ലേല വ്യവസ്ഥകളും വിഭാ ഗ ത്തിൽപ്പെടുന്ന അംഗീ ക ത ക രാ റു കാ രിൽനിന്നും 
പസ്തത ആഫീസറുടെ കാര്യാലയത്തിൽനിന്നും എല്ലാ മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 
പ്രവർത്തി സമയങ്ങളിലും www. periyartigerreserve. org എന്ന 
വെബ്സൈറ്റിൽനിന്നും ലഭ്യമായിരിക്കും. 

കമ - പ്രവൃത്തിയുടെ പേരും 

നിരതദ്രവ്യം 

നമ്പർ ഏകദേശ അടങ്കൽ തുകയും - രൂപ 
നിരതദ്രവ്യം ഓരോ ബോട്ടിനും 1, 000 രൂപ വീതം. 

1 ആനവച്ചാൽ ഐബി മുതൽഎക്കോ മിൽക്ക് 
ടെണ്ടർ ഫോറത്തിന്റെ വില - രൂപ 300 + നികുതി @ 12 %. വരെയുള്ള റോഡ് മെയിന്റനൻസ് - രൂപ 2,05,000 

| 10 ,300 
ടെണ്ടർ ഫോറം വിൽക്കുന്ന അ വ സാന 2 കൊക്കര ഒന്നാം ഗേറ്റ് മുതൽ അമ്പാടിക്കവല 
തീയതിയും സമയവും - 24 - 3- 2010 , 1 മണിവരെ. 

വരെയുള്ള റോഡിന്റെ മെയിന്റനൻസ് (ഒന്നാം 
ഘട്ടം) രൂപ 1,81,633 

9 , 100 
ടെണ്ടർ സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
24 - 3 - 2010 , 4 മണിവരെ. 


ലേല 


ടെണ്ടർ തുറക്കുന്ന തീയതി - 25 - 3 - 2010 - ന് 
ത്തിനുശേഷം. 


3 


കൊക്കര ഒന്നാം ഗേറ്റ് മുതൽ അമ്പാടിക്കവല 
വരെയുള്ള റോഡിന്റെ മെയിന്റനൻസ് (രണ്ടാം 
ഘട്ടം) രൂപ 1,69,137 

8 , 500 


ടെണ്ടർ ഫോറത്തിന്റെ വില - രൂപ 400 + 12.5 % വാറ്റ്. 


ദർഘാസ് ഫോറം നൽകുന്ന തീയതിയും സമയവും 
23 - 2 - 2010 മുതൽ 25- 2 - 2010 , 1 മണിവരെ. 


ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 25 - 2 - 2010 , 3 മണിവരെ. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
25 - 2 - 2010, 3 .30 മണി. 


പൊതു അവധിയൊഴികെ മറ്റ് ഏതെങ്കിലും കാരണത്താൽ 
25 - 2 - 2010 - ന് ദർഘാസ് നടക്കാതെ വരിക യാ ണെ ങ്കിൽ 
27 - 2 -2010 - ലും ആ ദിവസവും നടക്കാതെ വരികയാണെങ്കിൽ 
2 - 3 - 2010 - ലും അതേ സ്ഥലത്തും അതേ സമയത്തും അതേ 
നിബന്ധനകൾ പ്രകാരവും ദർഘാസ് നടത്തുന്നതായിരിക്കും. 

പരി യാർ ഈസ്റ്റ് ഡിവി ഷൻ തേക്കടി ഡെപ്യൂട്ടി 
ഡ യ റ ക് ടറോ അ ദ്ദേ ഹം അ ധി കാ ര പ്പെ ടു ത്തുന്ന മറ്റ് 
ഉദ്യോഗസ്ഥരോ നിർദ്ദിഷ്ട തീയ തി യിലും സമയത്തും 
ദർഘാ സു കൾ തുറ ക്കു ന്ന താ യി രിക്കും. ടി ദിവസം 
പൊതു അവധി ദിവസമായിവന്നാൽ തൊട്ടടുത്ത പ്രവൃത്തി 
ദിവസം നിശ്ചിത സമയം വരെ ദർഘാസ് ഫോറങ്ങൾ വിതരണം 
ചെയ്യുന്നതും സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. 
പൊതുമരാമത്ത് വകുപ്പിലേയും വനം വകുപ്പിലേയും എല്ലാ 
ദർഘാസ് നിബന്ധനകളും മേൽ ജോലിക്ക് ബാധകമായിരിക്കും. 
ദർഘാസ് ഫോറങ്ങൾ യാതൊരു കാരണവശാലും കൈമാറ്റം 
ചെയ്യു വാൻ പാടു ള്ള ത ല്ല . നിര ത ദ വ്യം പണ മാ യി 
സ്വീകരിക്കു ന്ന ത ല്ല . നിര ത ദ്രവ്യം ഡെപ്യൂട്ടി ഡയറക്ടർ 
( പി. റ്റി.) പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ, തേക്കടിയുടെ പേരിൽ 
പണയപ്പെടുത്തിയതും പ്രവൃത്തിയുടെ പേര് രേഖപ്പെടുത്തിയിരി 
ക്കേണ്ടതുമാണ്. പ്രാഥമിക കരാർ 50 രൂപ മുദ്രപ്പത്രത്തിൽ ഒപ്പിട്ട് 
സമർപ്പിക്കേണ്ടതാണ്. 1- 11 - 1992 - ലെ ജി . ഒ . ( എം . എസ്. ) 
നമ്പർ 96 / 92 / പി. ഡബ്ല . ആന്റ് ടി . പ്രകാരമുള്ള ഗ്യാരണ്ടി ഈ 
ദർഘാസ് ജോലിക്ക് ബാധകമായിരിക്കും. 


മേൽ ജോലി സംബന്ധിച്ച് എ - 5491/ 09 -ാം നമ്പർ പ്രകാരം 
കേരള ഗസറ്റിലും കേരള വനം വകുപ്പ് വെബ്സൈറ്റായ 
www.keralaforest.org - ലും പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള വിശദ 
മായ ദർഘാസ് വ്യവസ്ഥകൾ ഈ ദർഘാസിനും ബാധകമായി 
രിക്കും. 

ഈ ദർഘാസ് പരസ്യം സംബന്ധിച്ചുള്ള കൂടു തൽ 
വി വ ര ങ്ങൾ പെരി യാർ ഈസ്റ്റ് ഡിവി ഷൻ ഡെപ്യൂട്ടി 
ഡയറക്ടർ ( പി . റ്റി .), തേക്കടിയുടെ ആഫീസിൽ നിന്നോ ബന്ധ 
പ്പെട്ട റെയിഞ്ച് ആഫീസിൽ നിന്നോ അറിയാവുന്നതാണ്. 


ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം, 
പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ, 

- ( ഒപ്പ്) 
തേക്കടി. 

ഡെപ്യൂട്ടി ഡയറക്ടർ ( പി . റ്റി.). 


